Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 021. mmid 
KL/ TV (N )/634 /2012- 14 


GOVER 


20 


499 mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


27th November 2012 

2012 Molomio 27 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


Į 25 


beijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


6th Agrahayana 1934 
1934 COLLOQUOMO 6 


PART III 
Marine Department 


( 1 ) 


11 


TENDER NOTICE 
No . D3-3163/07 /HECC . 

7th November 2012 . 
The Superintending Engineer, Harbour Engineering 
Central Circle , Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in sealed 
covers for the following works from Registered Contractors / 
Firms of State P . W . D ., Irrigation Department and Central 
Public Works Department through Registered Post or 
Speed Post. The tenders submitted through any courier 
service will not be considered . 


(2 ) 
3 90 /2012 - 13 /HECC — Upgradation of Coastal Roads in 

Kottayam District — Vadassery -Maniyanparambu 
Moonnumula road in Aymanam Panchayath — 32 .80 

Lakhs. 
4 91/2012 -13/HECC — Upgradation of Coastal Roads in 

Kottayam District — St. George Kottamala Colony 
Pathirappalam , Balikulam road in Aymanam 

Panchayath — 29 Lakhs 
5 92 /2012 - 13 /HECC — Upgradation of Coastal Roads in 

Alappuzha District - Improvements of road from 
P . W . D . Road to Pullukad in Thrikkunnappuzha 

Panchayath — 58.27 Lakhs 
6 93 /2012 - 13 /HECC — Electrification of Panachikkal 

FLC (Re- Tender )— 2 .80 Lakhs 
EMD — 41, 400 for Sl. No.1 , . 43,800 for Sl. No. 2 , 

50 ,000 for Sl. Nos . 3 , 4 , 1,45,700 for Sl. No . 5 , 
. 7 ,000 for Sl. No. 6 . 

Cost of tender form — 2 , 500 + 5 % VAT 
for Sl. No. 1 , 2 , 700 + 5 % VAT for Sl. No. 2 , 

5 , 000 + 5 % VAT for Sl. No. 3 , · 4 ,400 + 5 % VAT for Si. 
No. 4 , ` 8 ,800 + 5 % VAT for Sl. No. 5 , ` 600 + 5 % VAT 
for Sl. No. 6 . 


Tender No. and 

Name of Work with 
Probable Amount of Contract 


Si. 
No. 


(1) 


(2 ) 


1 88 /2012 -13/HECC — Upgradation of Coastal Roads in 

Kottayam District Chakranpadi-Assarimattom Colony 

road in Kumarakom Panchayath — 16 .54 Lakhs 
2 89 /2012 - 13 /HECC — Upgradation of Coastal Roads in 

Kottayam District — Kollamcheril-Mateethra Karippally 
road in Kumarakom Panchayath — 17 .50 Lakhs 


27th Nov. 2012 ) 


MARINE DEPARTMENT 


128 


| Class of tenderer - " B Class and above for 
Sl. Nos. 1 -4 , ‘ A ’ Class for Sl. No. 5 , ‘ A ’ Class 
(Electrical) for Sl. No. 6 . 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


Period of completion — 6 months for Sl. Nos . 1 , 2 , 
8 months for Sl. Nos. 3 and 4, 9 months for Sl. No . 5 and 
2 months for Sl. No. 6 . 


88 / 2012 - 13 /എച്ച്ഇസിസി-- കോട്ടയം ജില്ലയിലെ തീരദേശ 
റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി 
കുമരകം പഞ്ചായത്തിലെ ചകൻപടി- ആശാരിമറ്റം 
കോളനി റോഡ് 16.54 ലക്ഷം 


89/ 2012 - 13 /എച്ച്ഇസിസി--- കോട്ടയം ജില്ലയിലെ തീരദേശ 
റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി 
കുമരകം പഞ്ചായത്തിലെ കൊല്ലം ചേരിൽ മറ്റീത 
കാരിപ്പള്ളി റോഡ് - 17.5 ലക്ഷം 
- 90/ 2012 - 13 / എച്ച്ഇസിസി - കോട്ടയം ജില്ലയിലെ തീരദേശ 

റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി 
അയ്മനം പഞ്ചായത്തിലെ വടാശ്ശേരി മണിയൻ പറമ്പ് 
മൂന്ന്മൂല റോഡ് - 32.8 ലക്ഷം 


4 


- 91 / 2012 - 13/ എച്ച്ഇസിസി - കോട്ടയം ജില്ലയിലെ തീരദേശ 

റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി 
അയ്മനം പഞ്ചായത്തിലെ സെന്റ് ജോർജ്- കോട്ടമല 
കോളനി പാതി രാ പ്പാലം ബലിക്കുളം റോഡ് 
29 ലക്ഷം 


5 


The tender forms can be had from the office of the 
undersigned on all working days from 7 - 12 - 2012 to 
13 - 12 -2012 during working hours in between 10 .15 a. m . to 
3 p . m . and up to 1 p . m . on 14 - 12 - 2012 on application in 
writing , proving the eligibility and on payment of cost 
and VAT. Tenders for the work shall be submitted in 
sealed cover with superscription of the name of work and 
tender number on or before 3 p . m . on 21 - 12 - 2012 to the 
Superintending Engineer, Harbour Engineering Central 
Circle , Ernakulam - 18 . Tenders received after 3 p. m . on 
21- 12 - 2012 due to postal delay or on any other reasons 
will not be considered . Department will not be responsible 
for any such delays. If the last date of receipt of tender 
happens to be a holiday, tender will be accepted up to 
3 p . m . on the next working day . Preliminary Agreement 
signed in Kerala Stamp Paper worth - 100 and 
document for required EMD pledged in favour of the 
Superintending Engineer, Harbour Engineering Central 
Circle , Ernakulam - 18 are also to be submitted along with 
the tender. The tender submitted without preliminary 
agreement and required EMD will be rejected outright. 
The tenders will be opened at 3 .30 p . m . on the last date 
of receipt of tender in the presence of tenderers / 
authorized agents present at that time. The firm period of 
the tender shall be 4 months from the date of opening of 
the tender. All the conditions in the Kerala P . W . D . and all 
other conditions prevailing for consideration of tenders 
will be applicable to these tenders also . Government Order 
No. (Rt.) 255/2004 /F & PD dated 29 -6 - 2004 and allied orders 
will be applicable for these tenders. The undersigned 
reserves the right to reject the application for issuance of 
tender forms and also the submitted tender of any 
tenderer without assigning any reason . While evaluating 
tenders, regard would be paid to National defence and 
security consideration . 


92 /2012-13 / എച്ച്ഇസിസി - ആലപ്പുഴ ജില്ലയിലെ തീരദേശ 
റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി 
തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പി .ഡബ്ലിയു . ഡി. റോഡു 

മുതൽ പുല്ലുകാട് വരെയുള്ള റോഡ് - 58.27 ലക്ഷം 
6 93/ 2012 -13 / എച്ച്ഇസിസി - പനച്ചിക്കൽ ഫിഷ്ടാന്റിംഗ് 

സെന്റർ വൈദ്യുതീകരണം ( പു നർ ദർഘാ സ്) 
" 2 .8 ലക്ഷം 


നിരതദ്രവ്യം - ക്രമനമ്പർ 1- ന് 41,400 , ക്രമനമ്പർ 2 - ന് 
- 43,800, ക്രമനമ്പർ 3 - നും 4- നും - 50,000 , ക്രമനമ്പർ 5- ന് 
- 1,45 ,700, ക്രമനമ്പർ 6- ന് 7,000. 

- ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
2,500 + 5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 2,700 + 5 % വാറ്റ്, 
ക്രമനമ്പർ 3- ന് - 5,000 + 5 % വാറ്റ്, ക്രമനമ്പർ 4- ന് 4,400 + 
5 % വാറ്റ്, ക്രമനമ്പർ 5 - ന് " 8, 800 + 5 % വാറ്റ്, ക്രമനമ്പർ 6 - ന് 
- 600 + 5 % വാറ്റ്. 

- കരാറുകാരന്റെ ക്ലാസ് - കമനമ്പർ 1 മുതൽ 4 വരെ 
" ബി യും അതിനുമുകളിലും, ക്രമനമ്പർ 5 - ന് " എ ക്ലാസ്സ്, 
ക്രമനമ്പർ 6 - ന് " എ ക്ലാസ്സ് ഇലക്ട്രിക്കൽ. 


- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 - നും 
2 - നും 6 മാസം, ക്രമനമ്പർ 3 - നും 4 - നും 8 മാസം, ക്രമനമ്പർ 
5 - ന് 9 മാസം, ക്രമനമ്പർ 6 - ന് 2 മാസം. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് മദ്ധ്യമേ ഖ ല , എറണാകുളം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവയിൽ രജിസ്ട്രേഷനുള്ള കരാറുകാർ/ സ്ഥാപനങ്ങൾ 
എന്നിവരിൽനിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് 
മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവീസുകൾ 
മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


- ദർഘാസ് ഫോറ ങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, മദ്ധ്യമേഖല , എറണാകുളം ഓഫീസിൽനിന്നും 
7 - 12 - 2012 മുതൽ 13 - 12 - 2012 വരെയുള്ള പ്രവൃത്തി 
ദിവസങ്ങളിൽ 10, 15 മണിക്കും 3 മണിക്കും ഇടയിലും 
14 - 12 -2012 - ന് ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് ഫോറത്തിന്റെ 
വിലയും നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന 
രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
താണ്. പ്രവൃത്തിക്കുള്ള ദർഘാസ്, പ്രവൃത്തിയുടെ പേരും 
ദർഘാസ് നമ്പരും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി സീൽ 
ചെയ്ത് 21- 12 - 2012 - ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായി 


27th Nov. 2012 ] 


MARINE DEPARTMENT 


129 


രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ്മുഖേന 
എറണാകുളം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, മദ്ധ്യമേഖല 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേ 
ണ്ടതാണ്. 21- 12 - 2012 - ന് വൈകുന്നേരം 3 മണിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകളും ആയത് തപാൽ തകരാറുമൂലമോ 
മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല . 
ഇങ്ങനെയുണ്ടാകുന്ന കാല താ മ സ ത്തിന് ഡിപ്പാർട്ടുമെന്റ് 
യാതൊരു കാരണവശാലും ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം വൈകുന്നേരം 
3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
പമാ ണ ങ്ങളോടൊപ്പം 100 വിലയുള്ള മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പം 
തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് 
സെൻട്രൽ സർക്കിൾ, എറണാകുളം, കൊച്ചി എന്ന പേരിൽ 
ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ 
അടക്കംചെയ്യേണ്ടതുമാണ്. അപ്രകാരം ചെയ്യാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ദിവസം വൈകുന്നേരം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസിന്റെ ഫേം പിരീഡ് ദർഘാസ് തുറക്കുന്ന ദിവസം 
മുതൽ 4 മാസം ആയിരിക്കും. കേരള പൊതുമരാമത്ത്വകുപ്പിലെ 
ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് 
പരി ഗ ണ ന 

യ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ 
ദർഘാ സിനും ബാധ ക മാ യി രി ക്കും . സർക്കാർ ഉത്തരവ് 
നമ്പർ ( ആർ റ്റി .) 255 / 2004 /എഫ്. ആന്റ് പി . ഡി . 29 - 6 - 2004 
സർക്കാർഉത്ത ര വുകളും അനുബന്ധ ഉത്തരവുകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള 
അപേക്ഷയോപൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ 
യാതൊരു കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമാണ്. 
ദർ ഘാസുകളുടെ സൂക്ഷ്മ പരി ശോ ധ ന യിൽ ദേശീ യ 
സു രക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രത്യേക പരിഗണ ന 
നൽകുന്നതാണ്. 


experience of satisfactorily completing a single dredging 
work costing not less than 40 % of PAC ( 139 Lakh )/ 
satisfactorily completed other works which includes 
dredging work alone costing not less than - 139 Lakh 
within a period of 5 years (as on the date of this 
notification ). Attested relevant certificate to the effect from 
an Officer not below the rank of Superintending Engineer/ 
Agreement Authority should also be produced along with 
application for tender document. Tender sent through 
Courier Service will not be accepted . 

| Tender No. and Name of work with PAC - 72/ HED 
(NC )/ 2012 - 13 — Kozhikode District — Chombal Fishing 
Harbour - Dredging — 345.10 Lakh . 
| Earnest Money Deposit - 8, 62 ,800 . 

Time of completion — 10 months . 

Details of Important Component work 
| Dredging /Removing 1 , 65, 000 m 3 ( Approximate 
quantity ) of spoil from basin and approach channel and 
conveying and dumping it beyond 3 km into Sea. 

SPECIAL CONDITIONS 


Office of the Superintending Engineer, 
Harbour Engineering Central Circle , 
IIIrd Floor, Kochi Corporation Shopping 
Complex cum Office Building, 
Hajee K .C .M . Mather Road , 
Ernakulam , Kochi- 18 . 
Phone : 0484 -2396003 


1 . The tenderer should either own or to capable of 
hiring dredger/excavator to dredge to a depth of -3m , 
convey to a distance beyond 3km in sea and dump. 

2 . The tenderer should either own or be capable of 
hiring the following machineries and equipments: 

(1) Dredger/excavator mounted on pontoon etc . — 1 No . 
(2 ) Bottom openable Barge/Barge with pumping 

facilities — 3 Nos . 

The machineries/equipments should be capable of 
- dredging/removing 165000m of spoil , conveying and 
dumping beyond 3 km . in sea within a period of 
10 months. 

3. The tenderer should submit the following details 
with the tender: 

( a ) Details of dredger / excavator and other 
equipments, i.e. type of dredger/excavator capacity , daily 
out turn etc . 

(b ) Certificates of experience . 

(c ) Completed works with quantity and amount in 
- last five years. 

- ( d ) Details of technical labours. 

(e ) Certificates of financial capacity. 

(f) If the machineries & equipments are proposed 
-- to be hired, consent letter of the owner. 

( g ) Programme chart for completion of work 
within 10 months. 

- 4 . Dredging/ removing, conveying and dumping the 
spoil as per the tender schedule and as per the direction 

of spoil and locations pointed out by departmental 
- officers. 


( Sd.) 
Superintending 

Engineer 


PRE -QUALIFICATION / TENDER NOTICE 


No. D6/1500/2012/ SE . 

14th November 2012. 
The Superintending Engineer, Harbour Engineering 
North Circle , Kozhikode for and on behalf of the Governor 
of Kerala invite competitive tenders in two separate 
sealed covers by Registered post/speed post for pre 
qualification and execution of the following work from 
Registered " A Class Contractors/ Firms of Kerala State 
P. W . D ./Irrigation Department /Central Public Works 
Department who are financially capable and with previous 


27th Nov. 2012] 


MARINE DEPARTMENT 


130 


price preference for this tender. The undersigned reserves 
the right to reject the Pre - qualification / Tender 
documents without assigning any reason . 

While evaluating tenders, regard would be paid to 
National Defence and security consideration . 


5 . The tenderer is bound to remit all taxes such as 
Service Tax etc., for this type of work to the Central/ State 
Government. 

The tender documents for Pre - qualification and work 
can be had from the office of the undersigned on all 
working days from 11- 12 - 2012 to 17 - 12 - 2012 during working 
hours upto 3 p . m . and upto 1 p . m . on 18 - 12 - 2012 on 
application in writing providing attested eligibility 
certificate and on payment of 25 , 000 + VAT ( Not 
refundable ) towards cost of tender schedule. The tender 
documents are not transferable . The sale of tender 
schedule for pre - qualification work will be closed at 1p . m . 
on 18 - 12 - 2012 . The pre - qualification documents containing 
the questionnaire duly filled up by the tenderer (3 copies 
in book form ) along with preliminary agreement in the 
prescribed format signed in Kerala Stamp Paper worth 100 
and with required E . M . D . pledged in favour of the 
undersigned in cover No. 1 and the duly filled tender 
documents for the work ( price bid ) in cover No. 2 should 
be submitted . Name of work should be clearly written on 
the sealed cover and posted by Registered / Speed Post so 
as to reach the undersigned before 4 p .m . on 28 - 12 - 2012 . 
Tenders which are received after 4 p .m . on 28 - 12 - 2012 due 
to postal delay or any other reasons will not be 
considered . Department will not be responsible for any such 
delays . Tenders submitted through any Courier Service will 
not be considered . Tenders submitted without preliminary 
agreement and the required E .M .D . will be rejected outright. 

The details of work done during the previous five 
year s should be furnished along with the 
Pre - qualification document. Pre - qualification documents 
alone will be opened at 4 . 30 p . m . on the last day of 
acceptance of tender and will be submitted to Chief 
Engineer for evaluation and sanction by Tender 
Committee. If the last date of receipt of tender happens 
to be a holiday, tenders will be accepted upto 4 p . m . and 
opened at 4 . 30 p . m . on the next working day . The 
tenders of those who have been pre- qualified will only be 
opened later and the tenders of those who are not pre 
qualified will be summarily rejected without opening the 
tender. The date of opening of the tenders of the 
contractors/ firms who have been pre - qualified will be 
intimated . The firm period of the tender is 4 months from 
the date of opening of the tenders. The tenderers have to 
produce the original documents mentioned in the pre 
qualification documents to the office of the undersigned 
within 3 days on opening of Pre - qualification tender for 
verification . 

All the conditions in the Government Order 
No . ( Ms .) 43/ 99/ IRD , dated 9 - 6 - 1999 and further 
clarifications and other conditions for consideration of 
Pre -qualification tenders will be applicable to this tender . In 
respect of Para V of this G . O ., the clarifications issued by 
the Government vide Letter No. 7365 /H3/2000 /PWD , dated 
1 - 4 - 2000 will be applicable , G . O . ( Rt.) No. 255 /2004 / 
F & PD dated 29 -6 - 2004 will also be applicable to this 
tender . Co -operative Societies will not be eligible for any 


കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്ഉത്തരമേഖല , കോഴിക്കോട് 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തികശേഷി ഉള്ളവരും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 
( നോട്ടീസ് തീയതി വരെ) ഉദ്ദേശ അടങ്കൽ തുകയുടെ 40 %- ൽ 
കുറയാത്ത ( 139 ലക്ഷം) തുകയ്ക്കുള്ളഒറ്റ ഡ്രഡ്ജിങ്ങ് 
പ്രവൃത്തിതൃപ്തികരമായി പൂർത്തിയാക്കിയിട്ടുള്ളവിരോ/ 
ഡഡ്ജിങ്ങ് പ്രവർത്തിക്ക് മാത്രം 139 ലക്ഷം രൂപ യിൽ 
കുറയാത്ത തുക ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രവൃത്തികൾ തൃപ്തികരമായി 
പൂർത്തിയാക്കിയിട്ടുള്ളവരും ( ആ യതിന് ബന്ധ പ്പെട്ട 
സൂപ ണ്ടിംഗ് എഞ്ചി നീ യ റൂടെ/ കരാർ അധികാരിയുടെ 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്). കേരള സംസ്ഥാന 
പൊതുമരാമത്ത്വകുപ്പ് ഇറിഗേഷൻ വകുപ്പ്/ കേന്ദ്ര പൊതുമരാമത്ത് 
വകുപ്പ് എന്നിവയിൽ ഏതിലെങ്കിലും " എ ക്ലാസ്സ് രജിസ്ട്രേഷൻ 
ഉള്ളവരുമായ കരാറുകാർ / സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
മു ൻ യാ ഗ്യ താ നി ർ ണ്ണ യ ത്തി നും ( പ വ്യത്തിക്കു മു ള്ള 
ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ 
രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് പോസ്റ്റ് മാർഗ്ഗം ക്ഷണിച്ചു 
കൊള്ളുന്നു . കൊറി യർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 
തുകയും - 72/ എച്ച്. ഇ . ഡി. (എൻ. സി.)/ 2012- 13 കോഴിക്കോട് ജില്ല 
യിലെ ചോമ്പാൽ ഫിഷറി ഹാർബർ- ഡ്രഡ്ജിങ്ങ് പ്രവർത്തി - 
- 345. 10 ലക്ഷം. 


നിരതദ്രവ്യം - 


8,62,800 . 


പൂർത്തിയാക്കേണ്ട കാലാവധി - 10 മാസം. 


- പ്രവൃത്തിയുടെ പ്രധാന ഘടകങ്ങൾ 


ബേസിനിലേയും അപാച്ച് ചാനലിലേയും 165000 
ഘന മീറ്റർ ( ഏകദേശ അളവ്) മണ്ണ് ഡ്രഡ്ജ് നീക്കം ചെയ്ത് 
മാറ്റി കടലിൽ 3 കി . മീ. അധികം ദൂരത്തിൽ നിക്ഷേപിക്കുന്ന 
പ്രവർത്തി. 


- പ്രത്യേക നിബന്ധനകൾ 


-- 1. ദർഘാസിൽ പങ്കെടുക്കുന്നവർ ( -3) മീറ്റർ ആഴത്തിൽ 
മണ്ണ് ഡഡ്ജ്/ നീക്കം ചെയ്ത് കടലിൽ 3 കിലോ മീറ്റർ 
അധികം ദൂരത്ത് നിക്ഷേ പി ക്കാൻ കഴിവുള്ള ഡഡ്ജർ/ 
എക് സ ക വേറ്റർ, അ നു ബന്ധ സാമഗി ക ൾ ഉള്ളവിരോ 
അല്ലെങ്കിൽ അത്തരം സംവിധാനം ഏർപ്പാടാക്കാൻ കഴിവുള്ള 
വരോ ആയിരിക്കണം. 


- 2. ദർഘാസിൽ പങ്കെടുക്കുന്നവർ അവരുടെ കൈവശം 
- താഴെ പറയുന്ന യന്ത്രസാമഗ്രികൾ മുതലായവ ഉള്ളവരോ 
- അല്ലെങ്കിൽ അ വ ഏർ പ്പാ ടാ ക്കാൻ ക ഴി വു ള്ള വിരോ 
ആയിരിക്കണം. 


1. ഡ്രഡ്ജർ/ എക്സ്ക വേറ്റർ പൊന്നൂൺ 

സഹിതം മുതലായവ 


- 1 എണ്ണം 


27th Nov. 2012] 


MARINE DEPARTMENT 


131 


2. ബോട്ടം ഓപ്പൺ ബാർജ് പമ്പിങ്ങ് 

ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 28 - 12 - 2012 - ന് 4 മണിക്കുശേഷം 
- സൗകര്യമുള്ള ബാർജ് 

- 3 എണ്ണം 

ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 

പരിഗണിക്കുന്നതല്ല തപാൽ തകരാറുമൂലംഉണ്ടാകുന്ന കാലതാമസത്തിന് 
നിർദ്ദിഷ്ട കാലാവധിയായ 10 മാസത്തിനുള്ളിൽ 165000 ഈ ഡിപ്പാർട്ട്മെന്റ് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല . 
ഘന മീറ്റർ മണ്ണ് കടലിൽ 3 കിലോ മീറ്ററിൽ അധികം ദൂരത്ത് മുൻ യോഗ്യതാ നിർണ്ണയത്തിനുവേണ്ടിയുള്ള പ്രമാണങ്ങളോടൊപ്പം 
നിക്ഷേപിക്കുവാൻ പ്രാപ്തിയുള്ള യന്ത്ര സാമഗ്രികളായിരിക്കണം. 

100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട പ്രാഥമിക 

ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേ ണ്ടതും അതോ ടൊപ്പംതന്നെ 
- 3. ദർഘാസുകാർ ദർഘാസിനോടൊപ്പം താഴെ പറയുന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് 
വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. 

ഉത്തരമേഖല, കോഴിക്കോട് എന്ന പേരിൽ ആ വ ശ്യമായ 

നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേ 
( എ ) ഡ്രഡ്ജർ/എസ്കവേറ്റർ അനുബന്ധ സാമഗ്രിക ണ്ടതുമാണ്. അപ്രകാരം ചെയ്യാത്തതായ ദർഘാസുകൾ 
ളേയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് ഡ്രഡ്ജറർ/ നിരുപാധികം നിരസിക്കുന്നതാണ്. 
എസ്കവേറ്ററിന്റെ ഘടന, കപ്പാസിറ്റി, പ്രതിദിന പ്രവർത്തന കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ചെയ്തിട്ടുള്ള 
ക്ഷമത മുതലായവ. 

പ്രവൃത്തികളുടെ വിവരം മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതി 

നുള്ള ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. മുൻ യോഗ്യത 
( ബി ) മുൻ പ്രവർത്തി പരിചയം കാണിക്കുന്ന നിർണ്ണയിക്കുന്നതിനുള്ള ദർഘാസുകൾ മാത്രം ദർഘാസുകൾ 
രേഖകൾ. 

സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 4. 30 മണിക്ക് 

തുറക്കുന്നതും ടെണ്ടർ കമ്മിറ്റിയുടെ പരിശോധനക്കും 
( സി ) കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് അംഗീകാരത്തിനുമായി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിക്കുന്നതുമാണ്. 
പ്രവർത്തികളുടെ എണ്ണവും അളവും തുകയും. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 

കാരണ വശാൽ സർക്കാർ അവധിയായി പ്രഖ്യാപിക്കു 
( ഡി ) സാങ്കേതിക ജോലിക്കാരുടെ വിശദാംശങ്ങൾ. 

കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം വൈകുന്നേരം 4 
- ( ഇ ) സാമ്പത്തികശേഷി തെളിയിക്കുന്ന പ്രമാണങ്ങൾ/ 

മണിവരെ ദ ർ ഘാസുകൾ സ്വീകരിക്കുന്നതും 4 . 30 - ന് 

തുറക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ മു ൻ യോഗ്യത 
രേഖകൾ. 

നി ർ ണ്ണ യിച്ച് അം ഗീക രിക്കു ന്ന ക രാ റു ക ാ രു ടെ യും 
- (എഫ്) യന്ത്ര സാമഗ്രികളും മറ്റ് അനുബന്ധ സാമഗ്രി 

സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ 
കളും വാടകക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉടമസ്ഥന്റെ 

പിന്നീട് തുറന്ന് പരിശോധിക്കുകയുള്ളൂ. ചീഫ് എഞ്ചിനീയറുടെ 

മുൻ യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ 
സമ്മതപത്രം. 

സ്ഥാപനങ്ങളുടെ പ്രവൃത്തിക്കുള്ളദർഘാസുകൾ തുറക്കാതെ 
( ജി ) നിർദ്ദിഷ്ട കാലാവധിയായ 10 മാസത്തിനുള്ളിൽ 

തന്നെ നിരസിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം പിരീഡ് 

ദർഘാസുകൾ തുറക്കുന്ന തീയതി മുതൽ 4 മാസംവരെ ആയി 
പൂർത്തീകരിക്കുന്നതിനുള്ള പ്രോഗ്രാം ചാർട്ട്. 

രിക്കും. മുൻ യോഗ്യത നിർണ്ണയ ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള 
4. ദർഘാസിനോടൊപ്പം വച്ചിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം 

കരാറുകാർ ആയത് തുറക്കുന്ന ദിവസം മുതൽ 3 ദിവസത്തി 

നുള്ളിൽ മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചി 
ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന വിധം മണ്ണ് 

ട്ടുള്ള ഡോക്യുമെന്റു ക ളുടെ അസ്സൽ പരിശോധനയ്ക്കായി 
ഡഡ്ജ്/ നീക്കം ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നിർദ്ദേശി 

ഹാജരാക്കേണ്ടതാണ്. 
ക്കുന്ന സ്ഥലത്ത്മണ്ണ് നിക്ഷേപിക്കേണ്ടതാണ്. 

- യോഗ്യത നിർണ്ണയിച്ച് കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
- 5. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിലുള്ള 

പവ്യ ത്തി ക്കു ള്ള ദർഘാ സു കൾ തുറക്കുന്ന സമയവും 
പ്രവർത്തികൾക്ക് നിർദ്ദേശിക്കുന്ന എല്ലാവിധ നികുതികളും ഒടു 

തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. 

9 - 6 - 1999 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ജി . ഒ. ( എം .എസ്.) 
ക്കുവാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ്. 

43 / 99 / ഐ .ആർ. ഡി . - ൽ പറയുന്ന എല്ലാ നിബന്ധനകളും 
മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റെയും പ്രവൃത്തിയുടെയും 

ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും 
ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ 

ഈ ദർ ഘാസിനും ബാധകമായിരിക്കും. ടി സർക്കാർ 

ഉത്തരവിലെ അഞ്ചാമത് ഖണ് ഡികയെ സംബന്ധിച്ച് 
കാര്യാലയത്തിൽ നിന്നും 11- 12 - 2012 മുതൽ 17 - 12 - 2012 

നമ്പർ 7365/എച്ച്3 / 2000/ പി. ഡബ്ല . ഡി . 1- 4- 2000 -ാം തീയതിയിലെ 
വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 

സർക്കാർ നിർദ്ദേശമാണ് ഈ ദർഘാസിന് ബാധകമാകുന്നത്. 
3 മണിവരെയും 18 - 12 - 2012 ഉച്ചയ്ക്ക് ഒരു മണിവരെയും 29 - 6 - 2004 -ാം തീയതിയിലെ ജി . ഒ . ( ആർ റ്റി . ) നമ്പർ 
- 25,000 വിലയും വാറ്റും ( മടക്കികൊടുക്കുന്നതല്ല) അടച്ച് 255 / 04 / എഫ്. ആ ന്റ് പി . ഡി . സർക്കാർ ഉത്തരവും 
യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ ഈ ദർഘാസിന് ബാധകമായിരിക്കും. കോ - ഓപ്പറേറ്റീവ് 
രേഖ കൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ സൊസൈറ്റികൾക്ക് ഈ ദർഘാസിൽ നിരക്കുസംബന്ധമായ 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം യാതൊരുവിധ പ്രത്യേക പരിഗണനയും ഉണ്ടായിരിക്കുന്നതല്ല. 
ചെയ്യാൻ പാടുള്ളതല്ല. മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനും മുൻ യോഗ്യത ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോ 
പ്രവൃത്തിക്കുമുള്ള ദർഘാസ് ഫോറങ്ങൾ 18 - 12 -2012 ഉച്ചയ്ക്ക് 1 പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന മുൻ യോഗ്യതാ ദർഘാസ് 
മണിക്കുശേഷം യാതൊരു കാരണവശാലും ലഭിക്കുന്നതല്ല. 

പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 
പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ ദർഘാസ് 

നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 

നിക്ഷിപ്തമാണ്. 
പ്രമാണം ബുക്ക് രൂപത്തിലാക്കി മൂന്ന് പകർപ്പ് സഹിതം 
നിരതദ്രവ്യവും പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്ത്ഒന്നാം 

ദർ ഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ 
നമ്പർ കവറിലും പ്രവൃത്തിക്കുള്ള ദർഘാസ് രണ്ടാം നമ്പർ 

സുരക്ഷയും പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 
കവറിലും അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ പേരും മറ്റും Office of the Superintending 
യഥാക്രമം കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി താഴെ Engineer, Harbour Engineering 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ 28 - 12 - 2012 - ന് North Circle, Chakkorathukulam , 
വൈകുന്നേരം 4 മണിക്ക് മുൻപ് ലഭിക്കത്തക്കവണ്ണം രജിസ്റ്റർ Eranhipalam P . O ., 

( Sd.) 
ചെയ്ത തപാൽ/ സ് പീഡ് പോസ്റ്റ്മുഖേന അയച്ചിരി 

Kozhikode-673 006 

Superintending 
ക്കേണ്ടതാണ്. കൊറിയർ സർവ്വീസ്മുഖേന സമർപ്പിക്കുന്ന 

Phone : 0495 - 2360379 . 

Engineer 


ന 


27th Nov. 2012] 


MARINE DEPARTMENT 


132 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 1212 / 12 . 

2012 നവംബർ 9 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കാസറഗോഡ് താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഏകദേശ 
അടങ്കൽ തുകയും - 09 / ഇഇ/ എച്ച്. ഇ . കെ . ജി . ഡി / 2012 - 13 
കാസറഗോഡ് ജില്ല - നീലേശ്വരം ഫിഷ് ലാന്റിംഗ് സെന്റർ - 
ലേലപ്പുരയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ - 4.40 ലക്ഷം. 


നിരതദ്രവ്യം 


- 


11,000 . 


മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾക്കു പുറമേ ലേലവും നടത്തുന്നതാണ്. 
ദർഘാസിലോ ലേലത്തിലോ ഏതിലാണ് ഏറ്റവും കൂടുതൽ 
തുക വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ആ തുകയ്ക്ക് പ്രസ്തുത 
ആളുടെ പേരിൽ ചീഫ് എഞ്ചിനീയറുടെ അംഗീകാരത്തിന് 
വിധേയമായി അവകാശം ഉറപ്പിക്കുന്നതാണ്. അവകാശം 
ഉറപ്പിച്ച് കരാർ ഒപ്പിട്ട് ഏറ്റെടുത്ത തീയതി മുതൽ ഒരു 
വർഷത്തേക്കായിരിക്കും നടത്തിപ്പിന്റെ കാലാവധി. ദർഘാസിൽ/ 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 2 , 500 നിരതദ്രവ്യം ട്രഷറി 
പോസ്റ്റ് ഓഫീസ്/ അംഗീകൃത ബാങ്കിലോ ഒടുക്കി ഹാർബർ 
എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ, ചെറു വ ത്തൂർ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പിൻവലിക്കാൻ 
അംഗീകാരം രേഖപ്പെടുത്തി ദർഘാസിനോടൊപ്പം/ ലേലത്തിനു 
മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായി 
സ്വീകരിക്കുന്നതല്ല. ദർഘാസിൽ പങ്കെടുക്കുന്നവർ ദർഘാസി 
നോടൊപ്പവും ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനു 
മുമ്പായും 100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ ഒപ്പിട്ട് 
നൽകേണ്ടതാണ്. ഒരേ വ്യക്തി തന്നെ ദ ർ ഘാസിനും 
ലേലത്തിനും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഫോറം 
വാങ്ങേണ്ടതും അത് പൂരിപ്പിച്ച് പ്രാഥമിക കരാറും - 2,500 
വീതം നിരതദവ്യവും പ്രത്യേകം പ്രത്യേകം രണ്ട് 
ഫോറത്തോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. 
അടങ്കൽ തുക - 1, 00 , 000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 200 + വാറ്റ്. 

ലേല തീയ തിയും സമയവും - 12 - 12 - 2012 രാവിലെ 
11 മണി. 


ദർഘാസ് ഫോറത്തിന്റെ വില 900 + വാറ്റ്. 
കരാറുകാരന്റെ ക്ലാസ് " സി യും ഉപരിയും. 
പ്രവൃത്തിയുടെ കാലാവധി 2 മാസം. 

ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
26 - 11 - 2012 മുതൽ 3 - 12 - 2012 ഉച്ചയ്ക്ക് 1 മണി വരെ. 
ദർഘാസ് പ്രമാണങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും 3 - 12 - 2012 വൈകുന്നേരം 3 മണിവരെ. ദർഘാസ് 
അന്നേദിവസം വൈകുന്നേരം 3.30 മണിക്ക് ഹാജരുള്ളവരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറക്കുന്നതായിരിക്കും. ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം 100 വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളുടെ ഫേം പീരിയഡ് 
ദർഘാസുകൾ തുറക്കുന്നതു മുതൽ 4 മാസം വരെയായിരിക്കും. 

- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ് 
ചെയ്യാനോ/ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കാസർഗോഡിന്റെ ആഫീസിൽ 
നിന്നും പ്രവൃത്തി ദിനങ്ങളിൽ ലഭ്യമാണ്. 

- ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാണ്. 


ലേലം നടക്കുന്ന സ്ഥലം - ഹാർബർ എഞ്ചിനീയറിംഗ് 
സബ് ഡിവിഷൻ, ചെറുവത്തൂർ ആഫീസ് പരിസരം. 

- ദർഘാസ് പ്രമാണങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് സബ് 
ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ചെറുവത്തൂരുള്ള കാര്യാലയത്തിൽ നിന്നും 1- 12 - 2012 മുതൽ 
ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം ഉച്ചയ്ക്ക് 12 മണിവരെ 
പമാണത്തിന്റെ വില രൊക്ക മായി ഒടുക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ നൽകുന്നതാണ്. ദർഘാസിൽ/ ലേലത്തിൽ 
പങ്കെടുക്കുന്ന ആൾ പ്രത്യേകം പ്രത്യേകം പ്രമാണങ്ങൾ 
വാങ്ങേണ്ടതാണ്. സ്ഥലത്തെ വില്ലേജ് ആഫീസർ നൽകുന്ന 
റ സി ഡ ൻ ഷ്യ ൽ സ ർ ട്ടിഫിക്ക റ്റ് / തിരിച്ചറിയൽ കാർ ഡ് 
ഇവയിലേതെങ്കിലും ഹാജരാക്കിയാൽ മാത്രമേ ഫാറം 
നൽകുകയുള്ളു. നിശ്ചിത സമയത്തിനുശേഷം സമർപ്പിക്കുന്നതും 
നിശ്ചിത നിരതദ വ്യം ഉള്ളടക്കം ചെയ്യാത്തതുമായ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. മേൽ അവകാശത്തിനായി 
പരസ്യലേലം ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ 11 - 12 - 2012 ഉച്ചക്കുശേഷം 3 മണിക്ക് മുമ്പ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിരതദ്രവ്യത്തിന്റെ ട്രഷറി/ ബാങ്ക് രേഖ ഏൽപ്പിച്ച് കൈപ്പറ്റ് 
രശീത് വാങ്ങേണ്ടതാണ്. പ്രസ്തുതരസീത് നിശ്ചിത സമയത്തിനു 
മുമ്പ്വാങ്ങാത്തവരെ ലേലത്തിൽപങ്കെടുപ്പിക്കുന്നതല്ല. പരസ്യ 
ലേലത്തിനുശേഷം ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
ഈ ലേലം/ദർഘാസ് കേരള സർക്കാരിന്റെ നിലവിലുള്ള എല്ലാ 
ലേല ദർഘാസ് നിബന്ധനകൾക്കും ഈ നോട്ടീസ് പ്രകാരം 
നൽകിയിട്ടുള്ളനിബന്ധനകൾക്കും വിധേയമായിരിക്കും. ലേലത്തിൽ/ 
ദർഘാസിൽ പങ്കെടുക്കുന്നയാൾക്ക് കോൺട്രാക്ട് ലൈസൻസ് 
ഇല്ലെങ്കിൽ " 25 ,000 - ന്റെ സോൾവൻ സി സർട്ടിഫിക്കറ്റ് 
| പ്രമാണത്തിന്റെകൂടെ സമർപ്പിക്കേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ( ഒപ്പ്) 
കാസർഗോഡ്- 671 121. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ലേല ദർഘാസ് പരസ്യം 
നമ്പർ എ /58/2012 /എഇഇ. 

| 2012 നവംബർ 9. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് സബ്ഡിവിഷൻ, 
ചെറുവത്തൂർ, മത്സ്യബന്ധന കേന്ദ്രത്തിൽ നിന്നും ഒരുവർഷത്തേക്ക് 
ഗേറ്റ് കളക്ഷൻ, വാർഫേജ്, ലാൻഡിംഗ്, ബർത്തിംഗ് എന്നിവ 
പിരിക്കുന്നതിനുള്ള അവകാശം ഏറ്റെടുത്ത് നടത്തുന്നതിന് 
(പത്യ്യേകം ആലേഖനം ചെയ്ത മുദ്രവച്ച കവറു ക ളിൽ 


27th Nov. 2012 ) 


MARINE DEPARTMENT 


133 


ലേലത്തിലോ ദർഘാസിലോ ആരാണോ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്തത്ടിയാന് മേലധികാരികൾ 
മു ഖന അവകാശം അനുവദിച്ചു നൽകുന്നതും ഈ 
ആഫീസിൽനിന്നും അവകാശം അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് 
ലഭിച്ചതിനുശേഷം ഡിപ്പാർട്ടുമെന്റുമായി കരാറിൽ ഏർപ്പെടേണ്ടതും 
അങ്ങനെ ചെയ്യുമ്പോൾ അവകാശത്തുകയുടെ 50 % തുക 
ഒടുക്കേണ്ടതും കരാറിന്റെ ഉറപ്പിനുവേണ്ടി അവകാശത്തുകയുടെ 
5 % തുക സെക്യൂരിറ്റിയായി ഒടുക്കേണ്ടതും ബാക്കി വരുന്ന 50 % 
തുക രണ്ട് തുല്യ ഗഡുക്കളായി ഒടുക്കേണ്ടതുമാണ്. 
മേൽപ്പറഞ്ഞ കരാർ തുകയ്ക്ക് പുറമേ പിരിവ് സംബന്ധമായി 
സർക്കാർ കെട്ടിടങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയുടെ 
ലൈസൻസ് ഫീസ്, വൈദ്യുതി ചാർജ്ജ് ഇവ ഡിപ്പാർട്ടുമെന്റ് 
നിശ്ചയിക്കുന്ന നിരക്കിൽ ഒടുക്കു വാൻ രണ്ടാം കക്ഷി 
ബാധ്യസ്ഥനായിരിക്കും. കേരള ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് 
ചെറുവത്തൂർ മത്സ്യബന്ധന കേന്ദ്രത്തിലെ ലേലപ്പുര, യാർഡ് 

ലൈറ്റ്, ജെട്ടി എന്നിവയിലെ വൈദ്യുതി ചാർജ്ജ്, വെള്ളക്കരം 
എന്നിവ അവകാശം ലഭിച്ചയാൾ ഒടുക്കേണ്ടതാണ്. ദർഘാസ്/ 
ലേലം എന്നിവയിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 


നിലവിലുള്ള സംവിധാനങ്ങളും, സൗകര്യങ്ങളും പരിമിതികളും കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതാണ്. പിന്നീടുള്ള ആക്ഷേപങ്ങളും 
ഹർജികളും പരിഗണിക്കുന്നതല്ല . മത്സ്യം ഇറക്കുന്ന സ്ഥലം, 
ലേല ഹാൾ എന്നിവയും പരിസരവും വൃത്തിയായി 
സൂക്ഷിക്കേണ്ടതാണ്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് 
മാത്രമേ ചുങ്കം പിരിവിനത്തിൽ ഈടാക്കുവാൻ പാടുള്ളു . 
കൂടാതെ സർക്കാർ വർഷാ വർഷം പുറപ്പെടുവിക്കുന്ന 

ടോൾബാൻ കാലയളവ് പരിഗണിച്ചുവേണം വാഗ്ദാനം 
ചെയ്യേണ്ടത്. ലേലം സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും 
ഹർജികളും ലേല നടപടി കഴിഞ്ഞ്ഒരാഴ്ചക്കകം രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 

( ഒപ്പ്) 
സബ് ഡിവിഷൻ, ചെറുവത്തൂർ, അസിസ്റ്റന്റ് 
തുരുത്തി പി . ഒ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


